GovernmentofKerala 
- കേരള സർക്കാർ 

2007 


Reg. No. രജി, നമ്പർ 
KLITV( N )/122006-2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

13th November 2007 
Thiruvananthapuram , Tuesday 2007 നവംബർ 13 
തിരുവനന്തപുരം, ചൊവ്വ 

22nd Karthika 1929 
1929 കാർത്തിക 22 


N0. 


Vol. LII 
വാല്യം 52 


നമ്പർ 


PART III 
Police Department 


ലേലപ്പരസ്യം 
നമ്പർ എം-5025 2007 വി എ . സീ , ബി . എസ് . ആർ. 

- 2007 ഒക്ടോബർ 23 , 


ദക്ഷി ണമേഖല വിജിലൻസ് ആൻ ” ആൻറി 
പ്ഷൻ ബ്യൂറോ, പോലീസ് സൂപ്രണ്ടിന്റെ 
കാര്യാലയത്തിലെ താഴെ പറയുന്ന സർക്കാർ വാഹനം 
2007 ഡിസംബർ മാസം 13-ാം തീയതി രാവിലെ 11 
കണിക്ക് പരസ്യമായി ലേലംചെയ്യന്നതാണ്. 

കെ . എൽ - 01 -എൽ- 22-10-1997 മോഡൽ ടെമ്പോ 

- ടാക്സ് 
നിര ഭവ്യം- -രൂപ 2,000 
ലേല സഥലം വാഹനം സൂക്ഷിച്ചിരിക്കുന്ന 

സ്ഥലം - പൂജപ്പർ സ്പെഷ്യൽ ഇൻ 
വെസ്ററിഗേഷൻ യുണീററ്, വിജിലൻസ് 
ആൻറ് ആൻറി കറപ്ഷൻബ്യൂറോ, 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
ലേലസമയത്ത് (പൂജപ്പുരഎസ്. ഐ . യു . വിജിലൻസ് 
ഓഫീസിൽ നേരിട്ട് ഹാജരായി ലേലം തുടക്കുന്നതിന 
ഒരു മണിക്കൂർമുമ്പ് ഏതെങ്കിലും വാഹനത്തിന് 
മേൽകാണിച്ച് പകാരം നിരത്രവ്യം ദക്ഷിണമേഖല 
തിരുവനന്തപുരം വിജിലൻസ്ആൻറ്ആൻറി കറപ്ഷൻ 
ബ്യൂറോ, പോലീസ്സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ 
അടച്ച രസീത് വാങ്ങാണ്ടാണ്. 

കൂടാതെ ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കു 
(11വരീൽ നിന്നും മുൻകൂട്ടി സീൽചെയ്ത കവറിൽ 
ദർഘാസുകൾ നേരിട്ടോ തപാൽമുഖേനയോ 17-ാം 
തീയതി വൈകിട്ട് 5 മണിവരെ ക്ഷിണ മേഖല വിജി 
ലൻസ് ആൻറ്ആൻറി കറപ്ഷൻ ബ്യൂറോ പോലീസ് 


സു (പരീൻ കാര്യാലയത്തിൽ സ്വീകരിക്കുന്നതാണ്. 
ദർഘാസിനോടൊപ്പം മേൽപ്പറഞ്ഞ നിരക്കിൽ ഏതെ 
മീലും ദേശസാൽകൃത ബാങ്കിൽ നിന്നുംദക്ഷിണമേഖലാ 
തിരുവനന്തപുരം വിജിലൻസ് ആൻറ് ആൻറി 
കറപ്ഷൻ ബറോ, പാലീസ് സു (പിന്റെ 
പേരിൽ വാങ്ങിയ ഡിമാൻറ് ( ഡാഫ്റം അടക്കം 

യ്യേണ്ടതാണ്. ദർഘാസ് അടക്കം ചെയ്ത 
കവറിന്റെ പുറത്തെ സർക്കാർ വാഹനം കെ ,എൽ- 01 
എൽ-2210 ലേലത്തിൽ വാങ്ങുവാനുളള ദർഘാസ 
എന്ന് വ്യക്തമായി എഴുതിയിരിക്കുതോണി, ലേലം 
അവസാനിച്ചാൽ ഉടൻ ദർഘാസുകൾ തുറക്കുന്നതും 
മലേലത്തിൻറയോ ദർഘാസി ൻറയോ ഏതാണ് കൂടുതൽ 
ആയതീന" ലേലം ഉറപ്പിക്കുന്നതുമാണ്. ലേലം ഉറപ്പിക്ക 
പെട്ടയാൾ ഉടൻതന്നെ ലേല ദർഘാസ തുകയുടെ 
പകുതി സംഖ്യ ( നീ രത്രവ്യംകഴിച്ച്) ലേലസ്ഥലത്ത 
വച്ചുതന്നെ അടയ ക്കേണ്ടതും ബാക്കി സംഖ്യ (മുഴുവൻ 
തുകയ്ക്കുളള നികുതി അടക്കം) ലേലം ദർഘാസ 
സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കൈപ്പററി 10 ദീവസ 
അത്തിനകം അടച്ച് സ്വന്തം ചിലവിൽ ലേലവസ്തു 
നീക്കംചെയ്യേണ്ടതുമാണ്. 


- ലേലം കൊണ്ടയാൾ ഈ നിബന്ധനകൾ 
ലം വിച്ചാൽ ടീയാളുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് 
മുതൽകൂട്ടുന്നതും വാഹനം പുനർലേലം ചെയ്യുന്നതും 
ആണ", പുനർലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും 
നഷ്ടം സംഭവിച്ചാൽ ആയതിന് ആദ്യം ലേലം 
കൊണ്ടയാൾ ഉത്തരവാദിയാകുന്നതും നഷ്ടം വന്ന 
സംഖ്യ ടിയാനിൽ നിന്നും ഈടാക്കുന്നതുമാണ്. പുനർ 
ലേലത്തിൽ കൂടുതൽതുക ലഭിച്ചാൽ ടിയാൻ അതിന 
അവകാശി ആയിരിക്കുന്നതല്ല . 


-- ലേലവസ" ആ ലേലത്തിനുമുമ്പുളള 10 ( പവും തി 
ദിവസങ്ങളിൽ രാവിലെ 10 .15 മുതൽ 4 മണിവ 
ദക്ഷിണമേഖല തിരുവനന്തപുരം വിജിലൻസ് ആൻ 
ആൻറി കറപ വൻബ0പോലീസ് സൂപ്രണ്ടിന്റെ 
മുൻകൂർ അനുമതിയോടെ പരിശോധിക്കാവുന്നതാണ്. 

യാതൊരു കാരണവും കാണിക്കാതെ തന്നെ ലേലം 
മാററിവയ്ക്കാനുള്ള അവകാശം ദക്ഷിണമേഖലാ 
തിരുവനന്തപുരം വിജിലൻസ്ആൻറ് ആൻറി കറപ്ഷൻ 
ബറോ പോലീസ് സൂപ്രണ്ടിൽ നിക്ഷിപ്ത 
മായിരിക്കുന്നതാണ്. 


പോലീസ്സൂപ്രണ്ടിന്റെ ആഫീസ്, 
വിജിലൻസ്ആൻറ് ആൻറീ 
കറർ ഷൻബറോ, 
ദക്ഷിണമേഖല, ക്കുംമുട് 
തിരുവനന്തപുരം. 


( N ") 
പോലീസ 
സ പn , 


